| Reg. No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


GOVERNMEDIAS 


OVERN 


സി 


. കാ 


ട 


KERALL 


MENT OF 

T 


S 


KERALA GAZETTE 

- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LIV 


| 


RUVANANTHAPURA 


No. 


SDAY 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd December 2009 
2009 ഡിസംബർ 22 

1st Pousha 1931 
| 1931 പൌഷം 1 


വാല്യം 54 


നമ്പർ 


PART III 


Education Department 


നോട്ടിഫിക്കേഷൻ 


(1) 


നിന്നും 39 61 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമതി ചിത്ര , ബി. എസ്. എന്നവർക്ക് നൽകിയ ഡിപ്ലോമാ 
എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി.എക്സ് .3 / 9125 /09. 

2009 നവംബർ 11. 
സാങ്കേ തിക പരീക്ഷാ കൺ ടോളർ 1995 നവംബർ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ തൃപ്രയാർ ശ്രീരാമ സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 49 2 60 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീ മാൻ ദിലീപ്, കെ . എസ്. എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 

- ( ഒപ്പ്) 
കൺട്രോളറുടെ കാര്യാലയം, - സാങ്കേതിക പരീക്ഷാ 
തിരുവനന്തപുരം. 

- കൺട്രോളർ. 
TENDER NOTICE 


No . A6 -1731 /2009 - 10 / GCW. 


4th December 2009 . 


- (2) 
നമ്പർ റ്റി.എക്സ് .14 /4307 / 09 ( ii.) 

2009 ഡിസംബർ 7 . 
- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2005 ഏപ്രിൽ മാസ 
ത്തിൽ നടത്തിയ മൾട്ടിപോയിന്റ് & ക്രെഡിറ്റ് സിസ്റ്റം ഡിപ്ലോമ 
പരീക്ഷയിൽ നെയ്യാറ്റിൻകര സർക്കാർ പോളിടെക്നിക്കിൽ 


Sealed tenders are invited for Installing LAN 
Connectivity between Various Departments of Government 

College for Women , Thiruvananthapuram for the year 
| 2009 -10. The tender cost is Rs. 50, 000 . The list of 

required specifications will be supplied along with the 
tender form . 


- 


- 


- 


- 


- 


- 


- 


- - 


- 


102 


KERALA GAZETTE 


[PART III 


The tender should be submitted as Tender 
No . A6 /1731 /2009 - 10 / GCW dated 4 - 12 -2009 for installing 
LAN Connectivity between Various Departments and 
addressed to “ The Principal, Government College for 

Women , Thiruvananthapuram ” so as to reach the 
undersigned on or before 2 - 1 -2010 at 2 p . m . The last date 
and time of sale of tender form is at 1 p. m . on 2 - 1- 2010 . 
Tenders received after the date and time will not be 
accepted under any circumstances. The tenders received 
within the time stipulated above would be opened on 
2 - 1 -2010 at 3 p . m . in the presence of such tenderers or 
their authorized representatives who may present at that 
time. 


ടെണ്ടറുകൾ 2 - 1- 2010 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
ലഭിക്കത്തക്ക വിധം തിരുവനന്തപുരം സർക്കാർ വനിതാ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ അയയ്ക്കേണ്ടതാണ്. 
കവറിന്റെ പുറത്ത് ടെണ്ടർ നമ്പർ എ6/1731/ 2009 - 10 / സ . വ . കോ . 
എന്നും അതിനു പുറമേ വിവിധ ഡിപ്പാർട്ടുമെന്റുകൾ തമ്മിൽ 
ലാൻ കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതിന് എന്നും 
രേഖപ്പെടുത്തിയിരിക്കണം. വൈകി ലഭിക്കുന്ന ടെണ്ടർ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ആവശ്യമുള്ള 
വിശദീകരണങ്ങൾ ടെണ്ടർ ഫോറത്തോടൊപ്പം നൽകുന്നതാണ്. 
ടെണ്ടർ ഫാറം വിൽക്കുന്ന തീയതി 2 - 1-2010 ഉച്ചയ്ക്ക് 1 മണി. 
ടെണ്ടറുകൾ ലഭിക്കേണ്ട അവസാന തീയതി 2 - 1 - 2010 
ഉച്ചയ്ക്ക് 2 മണി. ടെണ്ടറുകൾ 2 - 1 - 2010 ഉച്ചയ്ക്ക് 3 മണിക്ക് 
ടെണ്ടറുകാരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടർ ഫാറത്തിന്റെ വില 
300 രൂപ + വാറ്റ്. ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ക് 
1 മണിവരെ കോളേജ് ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
- ടെണ്ടർ ഫോറം തപാലിൽ വേണ്ടവർ ഫാറത്തിന്റെ 

വിലയോടൊപ്പം തപാൽ ചാർജ്ജും (50 രൂപയുടെ സ്റ്റാമ്പ് 
പതിപ്പിച്ച കവർ സഹിതം) അയക്കേണ്ടതാണ്. മണിയോർഡർ 
ഫോമിൽ, ടെണ്ടർ ഫോറം ലഭിക്കേണ്ടവർ മേൽവിലാസം 
വ്യക്തമായി എഴുതേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിനുവേണ്ടി 
അയച്ച തുക ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . 
ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 


The intending tenderers can have the prescribed 
intended forms on demand from the College Office 
between 10 a . m . and 1 p . m . on all working days on 
payment of Rs. 300 + VAT. Duplicate tender forms if 
required will be issued at Rs. 150 + VAT. Those who are 
intending to obtain the same by post should submit 
their request together with a self addressed and stamped 
envelope affixing Postage Stamp of worth Rs . 50 . The cost 
of tender forms once remitted will not be refunded under 
any circumstances . The tender forms are not transferable . 

E . M. D . 10 % 

Cheques / Postage Stamps/ Postal Order will not be 
accepted towards the cost of tender forms nor the forms 
be sent by V. P. P. Kerala Stamp Paper will be supplied to 
the tenderers outside the State in case they request for 
the same and remit separately Rs. 50 being the cost of 
Stamp Paper and Rs. 30 . towards postage . Money Order 
alone will be accepted for this purpose . 
NB : — The price to be quoted in the tender must be 

inclusive of all taxes. 

തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ 2009 -10 
അദ്ധ്യായന വർഷം വിവിധ ഡിപ്പാർട്ടുമെന്റുകൾ തമ്മിൽ ലാൻ 
കണക്ടിവിറ്റി സ്ഥാപിക്കുന്നതിന് സീൽ ചെയ്ത ടെണ്ടറുകൾ 
ക്ഷണിച്ചു കൊള്ളുന്നു . ടെണ്ടർ തുക 50, 000 രൂപ. 


നിരതദ്രവ്യം - 1 % 
- തപാൽ സ്റ്റാമ്പ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ മുതലായവ 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറത്തിന് 150 രൂപ + വാറ്റും 
നൽകേണ്ടതാണ്. 


സൂചന: - ഉപകരണങ്ങളുടെ വിലയെഴുതുമ്പോൾ അത് 

- നികുതിയടക്കമുള്ളതായിരിക്കണം. 


Government College for Women , 
Thiruvananthapuram . 


( Sd .) 
Principal. 


